Reg . No. 021. mmid 
KL / TV (N )/ 12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2009 


Kia 


10m2 
MENT OF 


KERALA 


V 
GOVERNA 


न्यावर 


79 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th December 2009 
2009 Winomo 15 


No . 


Vol. LIV | 
beijo 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


49 


24th Agrahayana 1931 
1931 BLOQOOM . 24 


നമ്പർ 


PART III 


Irrigation Department 


SHORT RE -TENDER NOTICE 


No. W4 (C ) 1654 / 97 . 


23rd November 2009 . 


The Superintending Engineer , Minor Irrigation Circle, 
Thiruvananthapuram for and on behalf of the Governor of 
Kerala invites competitive tender for the following work in 
sealed cover superscribing the name of work from the 
Registered Contractors of Irrigation and P. W . Departments. 

The firm period of the tender willbe four (4) months from 
the date of receipt of tender . 

Tender No. — 8/SEMI/2009- 10 . 

Name of work with Estimate PAC — NABARD -RIDF 
XIV - Construction of leadingkal and other allied works for 
improving irrigation facilities of Pullampara and Kulappuram 
elas in Pullampara Panchayath Rs. 49.50 Lakh 

E . M . D . — Rs. 50 ,000. 
Cost of tender documents — Rs. 7,500 + VAT @ 12 .5 % . 

Last date and time of receipt tender form 
1- 1-2010 , 4 p . m . 


Time of completion — 9 months. 
Class of eligible contractor — ‘ A ’ Class . 

Name of division under which the work comes — Minor 
Irrigation Division , Thiruvananthapuram . 

Tender documents and other particulars can be obtained 
from the office of the undersigned on all working days 
commencing from 28 -12 -2009 upto 4 p.m . on 30 - 12 -2009 . A 
preliminary agreement in the prescribed form in Stamp Paper 
worth Rs. 50 should also be executed and submitted along 
with the tender. Tenders received without preliminary 
agreement will be summarily rejected . According to the 
provision ofKerala Construction Workers Welfare Fund Act 
8 (2 ) 1984 , the Contractor who is undertaking construction of 
work has to remit 1 % of total cost of construction as 
contribution towards the Kerala Construction Workers 
Welfare Fund . The EMD should be pledged in favour of the 
Superintending Engineer, Minor Irrigation Circle , 
Thiruvananthapuram and submitted along with the tender. 

The sealed tenders should reach the office of the 
undersigned by post/ speed post on or before 4 p .m . on 
1 - 1 - 2010 . Under any circumstances the tenders received 
directly or by courier will not be accepted . The tender will 
be opened at 4 . 30 p . m . on 1- 1- 2010 by the undersigned or 


Gaz . No. 49/2009/DTP (Irrigation ). 


552 


KERALA GAZETTE 


[PART III 


an authorized person in the presence of tenderers who are 

പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ/ സ്പീഡ് പോസ്റ്റ്മുഖേന 
present at that time. The tenders will not received in person -- മാത്രം 1-1- 2010 , 4 മണിക്കു മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുള്ള 
direct under any circumstances. If the tender date is declared 

ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസ് 
to be a holiday the tenders will be received on the next 

-- നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച് 
working day upto 4 p .m . and will be opened at 4 .30 p. m . 

കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ലഭിച്ച 

- ദർഘാസുകൾ 1- 1- 2010 വൈകുന്നേരം 4.30 മണിക്ക് തന്നെ 
Earnest Money will not be accepted in the form of Indira 

സൂപ്രണ്ടിംഗ്എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
Vikas Pathra. Labour Contract Societies should produce 

ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ സാന്നി 
certificates from competent authority (from concerned Joint 

ദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ യാതൊരു കാരണ 
Registrar) showing their class of registration, work in hand, വശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം അവധിയാ 
financial limit of total works. They can take up time and യാൽ തൊട്ടടുത്ത ദിവസം 4 മണി വരെ ദർഘാസുകൾ സ്വീക 
eligibility certificate along with the tender documents. All the രിക്കുന്നതും അന്നേദിവസം 4.30 മണിക്ക് തുറക്കുന്നതുമാണ്. 
conditions prevailing in respect of the tenders in Kerala PWD നിരതദ്രവ്യമായി ഇന്ദിരാ വികാസത സ്വീകരിക്കുന്നതല്ല. ജലവിഭവ 
and as per the G .O . (P ) No. 84 / 97 /PW & T are applicable to 

വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ദർഘാസുകളെ 
the above work also . 

സംബന്ധിക്കുന്ന മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 

ബാധകമാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ, ദർഘാസി 
കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ചെറുകിട 

നോടൊപ്പം അവരുടെ യോഗ്യത , കൈവശമുള്ള പണികൾ, 
ജല സേ ചന വി ഭാഗം സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ, അവർക്ക് എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക പരിധി 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് ജല വിഭവ വകുപ്പിലോ മുതലായവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട 
പൊതുമരാമത്തു വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട ജോയിന്റ് രജിസ്ട്രാറിൽനിന്ന് ലഭിച്ചത്, ദർഘാസിനോടൊപ്പം 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര് 

സമർപ്പിക്കേണ്ടതാണ്. ജി . ഒ. ( പി.) നമ്പർ 84/ 97 പി . ഡബ്ല്യൂ . 
ആലേഖനം ചെയ്തിട്ടുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

ആന്റ് റ്റി . പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ബാധകമാണ്. 
ദർഘാസ് നമ്പർ 8/ എസ്ഇഎംഐ / 2009 - 10. 

Office of the Superintending Engineer, 
പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും നബാർഡ് 

Minor Irrigation Circle, 

5th Floor, Jalavijnana Bhavan , 
ആർ. ഐ . ഡി .എഫ്.- XIV പുല്ലംപാറ പഞ്ചായത്തിൽ പുല്ലംപാറ , 

Ambalamukku , Kowdiar P.O ., 
കുളപ്പുറംഎന്നീ ഏലാകളുടെ ജലസേചന സൗകര്യം വർദ്ധിപ്പി 

Thiruvananthapuram -03, 
ക്കുന്നതിനും അനുബന്ധ പ്രവൃത്തികളും ലീഡിംഗ് കല്ലിന്റെ 

Phone : 0471- 2433752 . 

( Sd.) 
നിർമ്മാണവും - രൂപ 49.50 ലക്ഷം. 

E -Mail: semictvpm @ gmail.com Superintending Engineer. 
നിരതദ്രവ്യം - രൂപ 50,000 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 7, 500 + വാറ്റ് 12.5 % . 

ദർഘാസ് പരസ്യം 
ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയ തിയും - നമ്പർ ഡി . ബി. ജനറൽ 146 /94. 2009 നവംബർ 24 . 
സമയവും 1- 1- 2010 , 4 മണി. 

കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ജലസേചന 
പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി - 9 മാസം. 

വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ വിവരിക്കുന്ന 
കരാറുകാരുടെ വിഭാഗം - " എ ക്ലാസ് 

പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും പ്രാഥമിക 
(പ്രവൃത്തിയു മായി ബന്ധ പ്പെട്ട ഡിവി ഷൻ - മെനർ 

എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മുദ്രവച്ച ദർഘാസുകൾ ക്ഷണി 

ച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന അന്നേദിവസം 
ഇറിഗേഷൻ ഡിവിഷൻ, തിരുവനന്തപുരം. 

വൈകുന്നേരം 4.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
- ദർഘാസ് കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗസ്ഥനോ 
4 മാസം വരെയായിരിക്കും. 

ഹാജരുള്ള ക രാ റു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ 
-- ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 

ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
28 - 12- 2009 മുതൽ 30 - 12 - 2009 വൈകുന്നേരം 4 മണി വരെ എല്ലാ 

ദർഘാസ് നമ്പരും 

നിരത 

| കമ 
പ്രവൃത്തിദിവസങ്ങളിലും താഴെ ഒപ്പുവച്ചിട്ടുള്ളഉദ്യോഗസ്ഥന്റെ 

പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 

നമ്പർ 
കാര്യാലയത്തിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെകൂടെ 

അടങ്കൽ തുകയും 

- രൂപ 
50 (അൻപത്) രൂപയുടെ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിലുള്ളതു 

- (2 ) 

- ( 3 ) 
പ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം സമർപ്പിക്കേണ്ടതാണ്. 

പദ്ധതി സംരക്ഷണം 
പ്രാഥമിക കരാർപതം ഇല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ 

1 40 / 2009 - 10 - - കോട്ടുകാൽ പഞ്ചായത്തിലെ 
ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 1984 - ലെ കേരള 

കോട്ടുകാൽ വലിയതോടിന്റെ പുനരുദ്ധാരണ 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ 8(2) വകുപ്പ് 

പണികളും വലിയ തോടിന്റെയും സന്തോടി 
അനുസരിച്ച് പ്രസ്തുത പണിയെടുക്കുന്ന കരാറുകാരൻ നിർമ്മാണ 

ന്റെയും തകർന്ന ബണ്ട്ശരിയാക്കൽപണിക 
പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ 

ളും . ( പുനർ ദർഘാസ്) - രൂപ 8, 00 , 000 

20, 000 
തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാധ്യസ്ഥനാണ്. 

46/2009-10 - തിരുവനന്തപുരം കോർപ്പറേഷ 
നിരതദ്രവ്യം തിരുവനന്തപുരം ചെറുകിട ജലസേചന വിഭാഗം 

നിലെ പ്ലാമൂട് ജംഗ്ഷനു സമീപം ഗ്രീൻലെ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മാറ്റി എടുക്കത്തക്ക രീതിയിൽ 

യി നിലുള്ള തോടിന്റെ കവറിംഗ് സ്ലാബ് 
വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

നിർമ്മാണ പ്രവൃത്തികൾ - രൂപ 5, 15 ,000 

12 ,900 


2 


15th Dec . 2009 ] 


IRRIGATION DEPARTMENT 


553 


| 14, 500 


സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പവും ടെൻഡർ വാങ്ങുന്ന 
അ വസരത്തിലും അവരുടെ യോഗ്യത , കൈ വശമുള്ള 
പണികൾ, അവർക്ക് ഏറ്റെടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക 
പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റുകളും 

യോ ഗ്യ ത ാ സ ർ ട്ടി ഫിക്ക റ്റു ം ബ ന്ധ പ്പട്ട ജ ാ യി ൻ 
രജിസ്ട്രാറിൽനിന്നും ലഭിച്ചത് ദർഘാസ് വാങ്ങുന്ന സമയം 
കാണിക്കുകയും ദർഘാസിനോടൊപ്പം ഉള്ളടക്കം 
ചെയ്തിരിക്കുകയും വേണം. ജി . ഒ . ( പി ) നമ്പർ 84 / 97 / 
പി. ഡബ്ളിയു . ആന്റ് റ്റി . പ്രകാരമുള്ള നിബന്ധനകളെല്ലാം 
ഈ ദർഘാസിനും ബാധകമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ് ദിവസം ആഫീസ് അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
കുറിപ്പ്. ക്രമനമ്പർ 8- ലെ പണിയിലേക്ക് ടെൻഡർ എക്സസ് 

അനുവദിക്കുന്നതല്ല . 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട 
ജലസേചനവിഭാഗം, 
തിരുവനന്തപുരം. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


3 47 /2009 - 10 - - പെരുങ്കടവിള പഞ്ചായത്തിലെ 

ക ാ ന ാ യ ് ക പ ണ്ട ം ക മ ള ത്തി ന്റ 
പു ന രു ദ്ധാ ര ണ വും ലീഡിംഗ് കനാൽ 

നിർമ്മാണവും - രൂപ 5, 80,000 
4 48 / 2009 - 10 - ആറ്റുകാൽ പൊങ്കാല 2010 

തിരുവന്തപുരം കോർപ്പറേഷനിൽ എം . എസ് കെ . 
നഗർ കുള ത്തിന് ചുറ്റുമുള്ള ഓടയുടെ 
ചെളിനീക്കം ചെയ്യലും പാർശ്വഭിത്തി നിർമ്മാ 
ണവും കുരിയാത്തിയിൽ കൾവർട്ടിന്റെ ഉയരം 

കൂട്ടുന്ന പണികളും - രൂപ 4,95,000 
5 49/2009-10 -വെള്ളായണി കായൽ- റിക്ലമേഷൻ 

സ്ക്കീം - നില മേൽക്കരി പാട ശേഖരം - 
ലീഡിംഗ് ചാ ന ലിന്റെ നിർമ്മാ ണവും 
പുനരുദ്ധാരണ പണികളും - രൂപ 14,72 ,000 
50 | 2009 - 10 - പൂവച്ചൽ പഞ്ചാ യ ത്തില 
കോന്നിയൂരിൽ റേഡിയോ പാർക്ക് മുതൽ 

സൈമൺ പാലം വരെയുള്ള മമ്മുത്തുമല - 
അറുതലം പാട് തോടിന്റെ പുനരുദ്ധാരണ 
പണികളും പാർശ്വഭിത്തി സംരക്ഷണവും - 
രൂപ 5,00,000 


12 , 400 


36 ,800 


6 


- ( ഒപ്പ്) 


ലഘു ദർഘാസ് പരസ്യം 


12 , 500 


നമ്പർ ഡി . ബി . 140 /2005 - 06. 


2009 നവംബർ 30 . 


വെള്ളപ്പൊക്കക്കെടുതികൾ 


7 51 /2009 - 10 - - പെരുങ്കടവിള പഞ്ചായത്തിലെ 

തോട്ട വാരം കൈതവിളാകം തോടിന്റെ 
സംരക്ഷണ പണികൾ - രൂപ 5,00 ,000 

| 12 ,500 
എം .എൽ. എ .എസ്. ഡി .എഫ്. 
- 52 / 2009 - 10 - തിരുവന ന്ത പുരം ഈസ്റ്റ് 
നിയോജകമണ്ഡലം - തിരു വ ന ന്ത പുരം 
കോർപ്പറേഷനിൽ മുടവൻമുഗൾ വാർഡിൽ 
ത്രിവി കമ മംഗ ലത്ത് എം . എൽ. എ . 
റോഡിന്റെ വശത്തുള്ള തോടിന്റെ പാർശ്വ 
ഭിത്തി നിർമ്മാണ പണികൾ - രൂപ 10 , 00 ,000 25, 000 

ദർഘാസ് പ്രമാണങ്ങളുടെ വില ക്രമനമ്പർ 1- നും 8 - നും 
രൂപ 1,500 + വാറ്റ് 12. 5 %, ക്രമനമ്പർ 2 - ന് രൂപ 1,100 + വാറ്റ്, 12 .5 % 
ക്രമനമ്പർ 3 - ന് രൂപ 1, 200 + വാറ്റ് 12 . 5 %, കമനമ്പർ 4 , 6, 7 
ഇവയ്ക്ക് രൂപ 1000 + വാറ്റ് 2 . 5 %, കമ ന മ്പർ 5 - ന് രൂപ 
2,300 + വാറ്റ് 12 .5 %. 

ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
22 - 12 - 2009 ഉച്ചയ്ക്ക് 1 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 12 -2009 വൈകുന്നേരം 4 മണി. 

കരാറുകാരുടെ യോഗ്യത - 6 ലക്ഷം രൂപ വരെയുള്ള 
പണികൾക്ക് ക്ലാസ് " ഡി യും അതിനു മുകളിലും, 
6 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പണികൾക്ക് ക്ലാസ് “ സി യും 
അതിനുമുകളിലും. 

പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി 6 ലക്ഷം രൂപ 
വരെയുള്ള പണികൾക്ക് 6 മാസവും 6 ലക്ഷം രൂപയ്ക്ക് 
മുകളിൽ 15 ലക്ഷം രൂപ വരെ 7 മാസവും. 

- ദർഘാസ് പ്രമാണങ്ങൾ ദർഘാസ് ദിവസം പകൽ ഒരു 
മണി വരെ ഈ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. കേരള 
ജലസേചന വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള കോഡ് റൂൾ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമാണ്. ലേബർ കോൺടാക്ട് 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കല്ലട ജലസേചന പദ്ധതി, വലതുകര കനാൽ 
സബ് ഡിവിഷൻ നമ്പർ- 1, തെന്മല , താഴെ പറയുന്ന പ്രവൃത്തി 
കൾക്കായി കേരള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ 
“ ഡി ” യും അതിനുമുകളിലുമുള്ള വിഭാഗത്തിൽപ്പെട്ട അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവത്തിലുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2009 ഡിസംബർ മാസം 
15 -ാം തീയതി വൈകുന്നേരം 4 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 4 . 30 മണിക്ക് തത്സ മ യം ഹാജരുള്ള 
കരാ റു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ ണ് . 
ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം പൊതു ഒഴിവു 
ദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി 
ദിവസം അതേസമയം വരെ ദർഘാസുകൾ നൽകുന്നതും 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
1 1 / 2 0 09 - 10 - കെ . എ . പി . - വ ല ത ക ര 

മെയിൻ കനാൽ 2009 - 10 വർഷത്തെ വെള്ളം 
തുറന്ന് വിടുന്നതിനോടനുബന്ധിച്ച് - മെയിൻ 
കനാലിന്റെ 16000 മീ. മുതൽ 22000 മീറ്റർ വരെ 
ഇരു വശങ്ങളിലുമുള്ള കാടു വെട്ടി നീക്കം 
ചെയ്യൽ - രൂപ 33,671 
2 / 2009 - 10- - കെ . ഐ . പി . - വലതുകര കനാൽ 
2009 - 10 വർഷത്തേക്ക് വെള്ളം തുറന്നു 
വിടു ന്ന തിനോ ട ന ബ ന്ധിച്ച് പുന്ന ല 
ഡിസിബട്ടറിയുടെ 5000 മീറ്റർ മുതൽ 
9827 മീറ്റർ വരെയുള്ള ചെളി നീക്കംചെയ്യലും 
ഇരു വശങ്ങളിലുമുള്ള കാടു വെട്ടി നീക്കം 
ചെയ്യലും - രൂപ 99,785 

2 ,500 
3 3/ 2009 - 10 - ടി ടി മുക്കുട്ടുമൺ ഡിസ്ട്രിബ്യൂട്ട 

റിയുടെ 0 മീറ്റർ മുതൽ 4417 മീറ്റർ വരെയുള്ള 
ടി ടി -- രൂപ 63,938 

1, 600 


850 


554 


KERALA GAZETTE 


[PART III 


: 


ദർഘാസ് പ്രമാണത്തിന്റെ വില : 

ഓഫീസറോ അദ്ദേഹം അധികാ ര പ്പെടു ത്തി യി രിക്കുന്ന 
ഒറി ജി നൽ - കമ നമ്പർ 1- ന് രൂപ 300 + വാറ്റ്, 

ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
കമനമ്പർ 2, 3 ഇവയ്ക്ക് രൂപ 400 + വാറ്റ്. 

ദർഘാസുകൾ തുറക്കുന്നതാണ്. അന്നേ ദിവസം അവധിയായാൽ 
പകർപ്പ് ക്രമനമ്പർ 1- ന് രൂപ 180 + വാറ്റ്., ക്രമനമ്പർ 2, 

-- അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
3 ഇവയ്ക്ക് രൂപ 200 + വാറ്റ്. 

തുറക്കുന്നതുമായിരിക്കും. മറ്റു നിബന്ധനകൾക്ക് മാറ്റമില്ല . 
- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും താഴെ ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 

നമ്പർ പേരും ഉദ്ദേശ അടങ്കൽ തുകയും രൂപ് 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 5 ദിവസം 
മുൻപുമുതൽ അവസാന ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെയും 

1 69/ ഇഇ / 2009 -10- പ്രകൃതിക്ഷോഭം ആനന്ദേശ്വരത്ത് 
എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും ദർഘാസ് പ്രമാണത്തിന്റെ 

സി. പി. സ്റ്റോൺ 5044 - നും 5045 - നും ഇടയിൽ 
വിലയും നില വി ലു ളള നികു തി കളും രാക്കം 

സി . പി . 5044 - ന് 29 മീറ്റർ തെക്ക് മാറി. 
പണമായി അടച്ച് ആദായനികുതി വകുപ്പിൽ നിന്നും ലഭിച്ച് 

ചെ . 29 മീറ്ററിനും 36 മീറ്ററിനുമിടയിൽ 7 മീറ്റർ 
ക്ലിയറൻസ്ഉൾപ്പെടെ രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. നീളത്തിൽ ഫിഷിംഗ് ഗ്യാപ് അടയ്ക്കുക 
ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്ക് മാത്രം 

രൂപ് 1.67 ലക്ഷം 

4 ,200 
ലഭിക്കുന്നതും ആയത് കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . 

- 2 70 / ഇഇ /2009- 10 തോട്ടപ്പള്ളിയിലെ സി . പി. സ്റ്റോൺ 
ആവശ്യമായ നിരതദവ്യവും പ്രാഥമിക കരാറും അടക്കം 

5079 മുതൽ വടക്കോട്ട് ചെ . 150 മുതൽ 180 വരെ 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതുമായിരിക്കും. 

കടൽ ഭിത്തിയുടെ പു ന രു ദ്ധാ രണം 
- ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കരാറുകാർ രൂപ 5.75 ലക്ഷം 

14, 400 
( ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ ഉൾപ്പെടെ) അവരുടെ 

71/ ഇഇ /2009- 10 - ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ 
കോൺട്രാക്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട 

ജില്ലാ കോടതി പാലം മുതൽ കിഴക്കോട്ട് 
താ ണ് . ലേബർ കോൺടാക്ട് സൊസൈറ്റികൾ അവർ 

ട്രാൻസ്പോർട്ട് ബസ്റ്റാന്റ് ജെട്ടി വരെ 
എടുത്തിട്ടുള്ള പണികളുടെ അടങ്കൽ തുകയെ സംബന്ധിച്ച 

വാടെ കനാലിന്റെ ഗതാഗത തടസ്സം നീക്കി 
സർട്ടിഫിക്കറ്റുകൾ രജി സ് ടാർ പക്കൽ നിന്നും വാങ്ങി 

ആഴം കൂട്ടുന്ന പ്രവൃത്തി - രൂപ 8 ലക്ഷം 20, 000 
ദർഘാസ് ഫോറത്തിന് അപേക്ഷിക്കുന്നതോടൊപ്പം ഹാജരാ 
ക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാണത്തിന്റെ വില -- കമനമ്പർ 1- ന് രൂപ 
കേരള പൊതു മരാമത്ത്/ ജല വിഭവ വകു പ്പുകളിൽ 

400 + വാറ്റ് ക്രമനമ്പർ 2 - ന് രൂപ 1,200 + വാറ്റ്, ക്രമനമ്പർ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഗവൺമെന്റ് ഉത്തരവ് 

3 - ന് രൂപ 1,500 + വാറ്റ്. കരാറുകാരുടെ തരം - " സി ക്ലാസ് 
( പി ) 84 / 97 / പി. ഡബ്ലിയു . & റ്റി . തീയതി 19 - 8 - 1987 ഉൾപ്പെടെ 

മുതൽ മുകളിലോട്ട്. പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 
ഈ ദർഘാസിനും ബാധകമാണ്. 

3 മാസം. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
കാര്യാലയം, 

ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് 
കല്ലട ജലസേചന പദ്ധതി 

തീയതിക്ക് 7 ദിവസം മുമ്പ് എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും 
വലതുകര സബ് ഡിവിഷൻ 

- ( ഒപ്പ്) 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 4 ദിവസം 
നമ്പർ- 1, തെന്മല . അസി. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 

മുമ്പ്, അതായത് 11 - 12- 2009- ന് വൈകുന്നേരം 4 മണിവരെ 
പുനർ ദർഘാസ് പരസ്യം 

ലഭിക്കുന്നതാണ്. നിശ്ചിത വില ( മടക്കിക്കൊടുക്കുന്നതല്ല). 

രൊക്കം പണമായോമണിയോർഡറായോ രേഖാമൂലം അടച്ച് 
നമ്പർ ഡി . ബി . 3/ 2009. 

2009 നവംബർ 20. അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ ജലസേചന വകുപ്പ് 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഉറപ്പിക്കുന്ന 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് 

തി നുള്ള കാലാ വധി 4 മാസമാകു ന്നു . തൊഴിലാളി 
15 - 12 - 2009 - ന് വൈകു ന്നേരം 3.30 മണി വരെ നിശ്ചിത 

സഹ ക ര ണ സം ഘ ങ്ങൾ ഓരോ പ്രവൃത്തികൾക്കു മുള്ള 
യോഗ്യതയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ നിലവിലുള്ള യോഗ്യതയെ സംബ ന്ധിച്ചും പസ്തു ത സ ഹ ക ര ണ 
ഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള അംഗീകൃത സംഘങ്ങൾക്ക് നിലവിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവരിൽ നിന്നും ര ജി സ് ടാറുടെ സർട്ടിഫിക്കറ്റ് ഹാജ രാ ക്കേ ണ്ട താ ണ്. 
പ്രവൃത്തിയുടെ പേരുവിവരം രേഖപ്പെടുത്തിമുദ്ര വച്ചിട്ടുള്ള ദർഘാസുകൾ സംബന്ധിച്ച് പൊതുമരാമത്ത്, ഇറിഗേഷൻ 
കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ രജിസ്റ്റേർഡ് എന്നീ വകു പ്പു ക ളിൽ നില വിലുള്ള എല്ലാ ചട്ട ങ്ങളും 
തപാൽ മുഖേന ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ് വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 
മുഖാന്തിരം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
തപാൽ വകുപ്പുമൂലമുണ്ടാകുന്ന കാലതാമസത്തിന് ഈ കാര്യാലയം 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
യാതൊരു കാരണവശാലും ഉത്തരവാദിയായിരിക്കുന്നതല്ല . അന്നേ 

കാര്യാലയം, 

- (ഒപ്പ്) 
ദിവസം വൈകുന്നേരം 4 മണിക്ക് താഴെ ഒപ്പിട്ടിരിക്കുന്ന 

ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


15th DEC. 2009 ] 


IRRIGATION DEPARTMENT 


555 


15, 000 


O 


ദർഘാസ് പരസ്യം 
നമ്പർ ടി. എൻ. 4/ 2009- 10. 

2009 നവംബർ 24. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ജല വി ഭവ വകുപ്പ് 
എറണാകുളം ഇറി ഗേ ഷൻ ഡിവി ഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും താഴെ പറയുന്ന 
തീയതികളിൽ ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രാഥമിക എഗ്രിമെന്റ് 
അ ടക്കം ചെയ്ത മത്സര സ്വഭാ വ മു ള്ള ദ ർ ഘാ സു ക ൾ 
പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


37 ,500 


| 11,750 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
- ദ്രവ്യം 
- രൂപ 


(1) 


-- (2 ) 


15 ,000 


37 ,500 


21,900 


37,500 


( 2 ) 
45/ ഇഇ / ഐ / 2009- 10 - ടി രാമമംഗലം പഞ്ചായ 
ത്തിൽ മൂവാറ്റുപുഴയാറിന്റെ ഇടതുസൈഡിൽ 
പയ്യാട്ടിൽ കടവ് നിർമ്മാണം - രൂപ 6 ലക്ഷം 
46 / ഇഇ/ ഐ / 2009-10 ടി മണീട് പഞ്ചായത്തിൽ 
വാർഡ്നമ്പർ 4- ൽ മടക്കിൽ ക്ഷേത്രത്തിനടുത്ത് 
മൂ വാ റ്റു പു ഴ യാറിന്റെ വല തു സൈഡ് 
സംരക്ഷണം - രൂപ 15 ലക്ഷം. 
47 / ഇ / ഐ / 2009 - 10 - ടി മണീട് പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 5 - ൽ മാളികപറമ്പ് കടവിൽ 
മൂവാറ്റു പുഴയാറിന്റെ വല തു സൈഡ് 
സംരക്ഷണം- രൂപ 4. 70 ലക്ഷം 
48 / ഇഇ/ ഐ /2009- 10 - ടി പുത്തൻവേലിക്കര 
പഞ്ചായത്തിൽ പുത്തൻവേലിക്കര ജെട്ടിക്ക് 
മുകൾഭാഗത്തായി കുളിക്കടവിന്റെ നിർമ്മാ 
ണവും പെരിയാറിന്റെ വല തുകരയുടെ 
സംരക്ഷണവും- രൂപ 6 ലക്ഷം 
49 / ഇഇ/ ഐ / 2009 - 10 - - ടി മലയാറ്റൂർ നീലീശ്വരം 
പഞ്ചായത്തിൽ വാർഡ് നമ്പർ 13- ൽ തൂംബായ് 
ക ട വിന്റെ നിർമ്മാ ണവും പെരിയാറിന്റെ 
വലതുകരയുടെ സംരക്ഷണം- രൂപ 8.75 ലക്ഷം 
50/ ഇഇ/ ഐ /2009- 10 - ടി മലയാറ്റൂർ നീലീശ്വരം 
പഞ്ചായത്തിൽ വാർഡ് നമ്പർ 13 - ൽ വരാപ്പുഴ 
ക്കാരൻ കടവിന്റെ നിർമ്മാണവും പെരിയാ 
റിന്റെ വല തുകരയുടെ നിർമ്മാണവും - 
രൂപ് 9.60 ലക്ഷം 
51/ ഇഇ/ ഐ / 2009 - 10 - - ടി കുട്ടമ്പുഴ പഞ്ചായ 
ത്തിൽ ടബൽ ഷെൽട്ട റിനു സമീപം 
കുട്ടമ്പുഴയുടെ തീര സംരക്ഷണവും അഭിവൃദ്ധി 
പ്പണികളും ( റീച്ച്-1) - രൂപ് 14 ലക്ഷം 
- 52/ ഇഇ / ഐ / 2009 - 10 - - ടി കുട്ടമ്പുഴ പഞ്ചായ 

ത്തിൽ ടബൽ ഷെൽട്ട റിനു സമീപം 
കുട്ടമ്പുഴയുടെ തീര സംരക്ഷണവും അഭി 
വൃദ്ധിപ്പണികളും --രൂപ 14 ലക്ഷം 
53/ ഇഇ / ഐ / 2009-10 - ടി -- വാരാപ്പുഴ പഞ്ചായ 
ത്തിൽ തുണ്ടത്തുംകടവ് എട മ്പാടം 
പാല ത്തിന്റെ ഇരു ഭാ ഗ ത്തി ന്റെ യും 
സംരക്ഷണം- രൂപ 8.50 ലക്ഷം 
- 54/ ഇഇ/ ഐ / 2009- 10 -- ടി ചേരാനെല്ലൂർ പഞ്ചായ 
ത്തിൽ ഇടപ്പള്ളി നോർത്ത് റീച്ച് 1 മുട്ടാർ 
പാലത്തിന് സമീപം പുഴയുടെ പടിഞ്ഞാറ് 
തീര സംരക്ഷണം- രൂപ 15 ലക്ഷം 
55 / ഇഇ/ ഐ / 2009 - 10 -- ടി കടമക്കുടി പഞ്ചായ 
ത്തിൽ ചേന്നൂർ ജെട്ടിയുടെ തെക്കു 
ഭാ ഗ ത്തായി പരി യാ റിന്റെ തീര 
സംരക്ഷണം- രൂപ 13.10 ലക്ഷം. 
- 56 ഇഇ/ ഐ / 2009 - 10 -- ടി കടമക്കുടി പഞ്ചായ 
ത്തിൽ ചേന്നൂർ വാർഡ് നമ്പർ 4- ൽ റേഷൻ 
ഷോപ്പ് ബോട്ട് ജെട്ടിയിൽ പടിഞ്ഞാറ് തീര 
സംരക്ഷണം റീച്ച് ---രൂപ 15 ലക്ഷം. 


24 , 000 


15 


19 , 250 


35 , 000 


16 


37 / ഇഇ ഐ / 2009 - 10 - ആർ. എം .എഫ് . 
മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ മൂവാറ്റുപുഴ 
ആറിന്റെ സംരക്ഷണവും 7 മുതൽ 12 വരെ 
ഉളള വിവിധ കടവുകളുടെ നിർമ്മാണവും - 
രൂപ് 15 ലക്ഷം 
38 / ഇഇ / ഐ /2009- 10 - ടി മൂവാറ്റുപുഴ മുനിസി 
പ്പാലിറ്റിയിൽ മൂവാറ്റുപുഴയാറിന്റെ സംരക്ഷ 
ണവും 13 മുതൽ 18 വരെ യു ളള വിവിധ 
കടവുകളുടെ നിർമ്മാണവും --രൂപ 15 ലക്ഷം 
- 39/ ഇഇ/ ഐ / 2009 - 10 - ടി ആവോലി പഞ്ചായ 

ത്തിൽ വാർഡ് നമ്പർ 9 - ൽ നെ ടു ങ്ങാട് 
കടവിന്റെ നിർമ്മാണവും തൊടുപുഴയാറിന്റെ 
തീരസംരക്ഷണവും- രൂപ 7.70 ലക്ഷം. 
40 / ഇഇ / ഐ / 2009- 10 - -- ടി --മഞ്ഞള്ളൂർ പഞ്ചായ 
ത്തിൽ വാർഡ് നമ്പർ 10 - ൽ തീപ്പെട്ടി 
കടവിന്റെ നിർമ്മാണവും തൊടുപുഴയാറിന്റെ 
തീര സംരക്ഷണവും- രൂപ 7.85 ലക്ഷം 
41 / ഇഇ / ഐ / 2009 - 10 - ടി മൂവാറ്റുപുഴ മുനിസി 
പ്പാലിറ്റിയിൽ വാർഡ് നമ്പർ 20 - ൽ മുറിക്കൽ 
കോളനിക്ക് (ഓൾഡ് എയ്ജ് ഹോം ) സമീപം 
മൂവാറ്റുപുഴയാറിന്റെ തീര സം രക്ഷണം 
രൂപ 5.30 ലക്ഷം 
42/ ഇഇ / ഐ / 2009 -10 - ടി പിറവം ഗ്രാമ പഞ്ചായ 
ത്തിൽ മൂവാറ്റുപുഴയാറിന്റെ വലതുകരയുടെ 
സംരക്ഷ ണവും ദേവിപടികു ടിക്ക ടവിന്റെ 
നിർമ്മാണവും രൂപ 6.40 ലക്ഷം 
43/ ഇഇ / ഐ / 2009 -10 - ടി പിറവം ഗ്രാമ പഞ്ചായ 
ത്തിൽ മൂവാറ്റുപുഴയാറിന്റെ ഇടതുകരയുടെ 
സംരക്ഷണവും തട്ടേക്കാട്ടിൽ പുന്നേടത്തു 
കടവിന്റെ നിർമ്മാണവും രൂപ 7.50 ലക്ഷം 
44/ ഇഇ/ ഐ / 2009- 10 - ടി രാമമംഗലം പഞ്ചായ 
ത്തിൽ പെരുംതോടിന്റെ അവസാന മുകൾ 
ഭാഗത്ത് മൂവാറ്റുപുഴയാറിന്റെ ഇടതുകരയുടെ 
സംരക്ഷണം - രൂപ 13.80 ലക്ഷം 


19, 650 


35, 000 


17 


13 , 250 


21, 250 


18 


16 , 000 


37 ,500 


7 


19 


18 ,750 


32 , 750 


20 


34, 500 


37 ,500 


556 


KERALA GAZETTE 


[PART III 


ദർഘാസ് പരസ്യം 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 10 ഇവയ്ക്ക് 
രൂപ 2,300 + വാറ്റ്, ക്രമനമ്പർ 3, 4, 7, 13, 14 , 17 ഇവയ്ക്ക് 
രൂപ 1,500 + വാറ്റ്, ക്രമനമ്പർ 5 - ന് രൂപ 1,100 + വാറ്റ്, ക്രമനമ്പർ 
6- ന് രൂപ 1,300 + വാറ്റ്, ക്രമനമ്പർ 8, 15, 16 ഇവയ്ക്ക് രൂപ 
2,100 + വാറ്റ്, ക്രമനമ്പർ 9, 12 ഇവയ്ക്ക് രൂപ 1,200 + വാറ്റ്, കമ 
നമ്പർ 11 - ന് രൂപ 1,000 + വാറ്റ്, ക്രമനമ്പർ 18, 20 ഇവയ്ക്ക് 
രൂപ 2,250 + വാറ്റ്, ക്രമനമ്പർ 19 - ന് രൂപ 2,000 + വാറ്റ്. 


- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
ക്രമനമ്പർ 1 മുതൽ 11 വരെ 16 - 12- 2009, 1 മണി, ക്രമനമ്പർ 
12 മുതൽ 20 വരെ 18 - 12 - 2009, 1 മണി. 


- ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 11 വരെ 17 -12 -2009, 1 മണി, 
ക്രമനമ്പർ 19 - 12 - 2009, 1 മണി. 


നമ്പർ ഡി . ബി. 3 / 2007 - 08. 

2009 നവംബർ 20 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി, സബ് 
ഡിവിഷൻ നമ്പർ-7 , മൂവാറ്റുപുഴ താഴെ പറയുന്ന പ്രവൃത്തി 
കൾക്ക് കേരള പൊതു മ രാ മത്ത്/ ജല വിഭവ വകു പ്പിലെ 
രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്ത്മുദ്ര 
വച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ താഴെ 
കാണിച്ചിട്ടുളള തീയതികളിൽ വൈകുന്നേരം 3 മണി വരെ 
രജിസ്ട്രേഡ് തപാലിൽ മാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ 
സ്വീകരിക്കു ന്ന തല്ല ) അന്നേ ദിവസം 3 . 30 - ന് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാകുന്നു. 
തപാലിൽ വരുന്ന കാലതാമസത്തിന് കരാറുകാർ മാത്രം 
ഉത്ത ര വാ ദി യാ യി രി ക്കും . ഏതെങ്കിലും കാര ണ വശാൽ 
അന്നേദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 3. 30 മണിക്ക് തുറക്കുന്നതു 
മായിരിക്കും. 
ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ 

പേരും അടങ്കൽ തുകയും 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - ക്രമനമ്പർ 
1 മുതൽ 11 വരെ 17 - 12 -2009 , 2.30 മണി. ക്രമനമ്പർ 12 മുതൽ 
20 വരെ 19 - 12 - 2009, 2.30 മണി. 


പണി തീർക്കേണ്ട കാലാവധി 6 മാസം. 


- ആർ. എം . എഫ്. ജോലികൾക്ക് എസ്റ്റിമേറ്റ് തുകയിൽ 
അധികം നൽകുന്നതല്ല. 


രൂപ് 


കരാറുകാരുടെ യോഗ്യത - " സി യും അതിന് മുകളിലും. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും കാക്കനാട് 
സിവിൽ സ്റ്റേഷനിലുള്ള ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസിന്റെ കാലാവധി 4 മാസമായിരിക്കും. ദർഘാസ് 
പ്രമാണങ്ങൾ ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് 
മാത്രം ലഭിക്കുന്നതും അ വ അന്യോന്യം കൈമാറാൻ 
പാടില്ലാത്തതുമാണ്. 


- ദർഘാസുകളോടൊപ്പം നിശ്ചിത രൂപത്തിലുള്ള പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ മാറത്തക്ക വിധത്തിൽ നിശ്ചിത 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്ത എല്ലാ ദർഘാസുകളും 
നിരസിക്കുന്നതാണ്. 


15 / എ . ഇ . ഇ ./ 7 / എം . വി . ഐ . പി ./ 2009 - 10 
എം . വി. ഐ . പി. - പെരിങ്ങഴ ഡിസ്ട്രിബ്യൂട്ടറി 
യുടെ ചെ . 300 മീ . മുതൽ 590 മീ . വരെയുളള 

ക നാ ലിന്റെ ലെനിങ്ങ്- രൂപ 3,00,000 7 , 500 
| 16 / എ . ഇ . ഇ ./ 7/ എം . വി . ഐ . പി ./ 2009- 10 

ടി കായനാട് ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെ .1900 മീ . 
മുതൽ 2300 മീ . വരെയുള്ള ലെനിങ്ങ് 
രൂപ 3,00 , 000 

| 7 ,500 
| 17 / എ . ഇ . ഇ . / 7/ എം . വി . ഐ . പി ./ 2009 - 10 
ടി കുറുക്കുന്നപുരം മേജർ ഡിസ്ട്രിബ്യൂട്ടറിയുടെ 
ചെ . 1500 മീറ്ററിലു ളള യു റ്റി യുടെ 
മുകൾഭാഗത്തുളള അറ്റകുറ്റപ്പണികൾ - 
രൂപ 1, 25, 000 

3,200 
- 18 / എ . ഇ . ഇ ./ 7/ എം . വി . ഐ . പി ./ 2009- 10 
ടി മുടവൂർ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ടൈപ്പ് 1,2,3 
ഇലക്ട്രിക്കൽഅടിയന്തിര അറ്റകുറ്റപ്പണികൾ 
രൂപ് 50 ,000 

1, 250 
ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില കമ നമ്പർ 1 - നും 
2 - നും രൂപ 600 + വാറ്റ്, കമ നമ്പർ 3 - ന് രൂപ 400 + വാറ്റ്, 
ക്രമനമ്പർ 4- ന് രൂപ 300 + വാറ്റ്. 

- ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 15 - 12- 2009, 3 മണി വരെ. 

- ദ ർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും - 18 - 12 - 2009, 3 മണി വരെ. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമ നമ്പർ 1 - നും 
2 - നും 6 മാസം, ക്രമനമ്പർ 3 - നും 4 - നും 3 മാസം. 

കരാറുകാരുടെ വിഭാഗം ക്രമനമ്പർ 1, 2, 3 ഇവയ്ക്ക് 
“ ഡി യും അതിനു മുകളിലും ക്രമനമ്പർ 4 - ന് “ സി യും 
അതിനു മുകളിലും. 


- ദർഘാസ് ഫാറം ലഭിക്കുന്നതിലേക്ക് തൊഴിലാളി 
സഹകരണ സംഘങ്ങൾ ഓരോ പണിക്കുമുള്ള യോഗ്യതയെ 
സംബന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും 

കൈവശമുള്ള പണികളെ സംബന്ധിച്ച അസിസ്റ്റന്റ് 
രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. കേരള 
ജല വിഭവ / പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഇറിഗേഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
കാക്കനാട്, എറണാകുളം. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 


15th DEC. 2009) 


IRRIGATION DEPARTMENT 


557 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പ് 
വച്ച് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും മേൽ 
കാണിച്ചിട്ടുള്ള തീയതികളിൽ ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണിയോർഡർ ആയോ അടച്ച് 
രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും 
കാരണ വശാൽ അന്നേ ദിവസം അവധിയായാൽ അടുത്ത 
പ്രവർത്തി ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫാറങ്ങൾ 
ലഭിക്കു ന്ന താ ണ്. ദർഘാസ് പ്രമാ ണ ങ്ങൾ മേൽപ്പറഞ്ഞ 
അംഗീകൃത കരാ റു കാർക്ക് മാത്രം ലഭി ക്കു ന്നതും 
അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ഈ 
ജോലികൾക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപ മുദ്രപ്പത 
ത്തിൽ ഒരു പ്രാരംഭ കരാർ കൂടി വയ്ക്കേ ണ്ട താ ണ് . 
അതിനുള്ള സാമ്പിൾ ഫോറം ആഫീസ് നോട്ടീസ് ബോർഡിൽ 
പ്രദർശിപ്പിച്ചിട്ടുള്ളതാ കു ന്നു . നിരതദവ്യം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടൂവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത 
തുകയ് ക്ക് ഉള്ളതും അ ദ്ദേ ഹ ത്തിന് ഏതു സ മ യത്തും 
മാറത്തക്കവിധം അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
നിര ത ദ്രവ്യം കെട്ടി വയ്ക്കാ ത്ത തു മായ ദർഘാ സു കൾ 
നിരസിക്കുന്നതാണ്. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
യിലേക്ക് ബിൽ തുകയുടെ 1 % അംശാദായമായി ബില്ലിൽ 
നിന്നും പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. 
നിയമാനുസൃതമായ സെയിൽ ടാക്സ്ഓരോ ബില്ലിൽ നിന്നും 
പിടിക്കുന്നതും ആയവ സെയിൽ ടാക്സ് ( വാറ്റ്) അധികാരികൾക്ക് 

കൈമാറുന്നതുമാണ്. ഗവൺമെന്റ് ഉത്തരവ് 84 / 97 /PW & T 
തീയതി 19 - 8 -1997 ഉം ഗവൺമെന്റ്ഉത്തരവ് നമ്പർ 13898/ 84/ 97 /PWD 
തീയതി 21 - 2 - 1998 ഉം പ്രകാരം പറഞ്ഞിട്ടുള്ള പെർഫോർമൻസ്, 
ഗ്യാരണ്ടി തുടങ്ങിയ വ്യവസ്ഥകളും കേരള പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പുകളിലെ ദർഘാസുകൾ സംബന്ധിച്ചുള്ള 
പുതുക്കിയ മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


| 1 45 / 2009 - 10 - മലബാർ ഇറിഗേഷൻ പാക്കേജ് 

- തലക്കാട് പഞ്ചായത്തിലെ 5 -ാം വാർഡിൽ 
പാറയിൽ ചാലിത്തോടിനു കുറുകെ വി . സി . 
ബി . യുടെ നിർമ്മാണം - രൂപ 15,00,000 

37 ,500 
46/ 2009- 10 - ടി നിറമരുതൂർ പഞ്ചായത്തിലെ 
8 -ാം വാർഡിൽ മൂച്ചിക്കൽ എന്ന സ്ഥലത്ത് 

തോട്ടീരിത്തോടിന്റെ ആഴവും വീതിയും 
കൂട്ടൽ, പാർശ്വ സംരക്ഷണ പ്രവൃത്തികൾ, 
ചെക്ക്ഡാമുകളുടെ നിർമ്മാണം മുതലായവ 
- രൂപ 15 , 00 , 000 

37,500 
47 / 2 00 9 - 10 - ടി നന്നമുക്ക് പഞ്ചാ യ 
ത്തിലെ തിരു ത്തു മ്മൽ കോൾ പട വിൽ 
"മക്കാലി എന്ന സ്ഥലത്ത് വി . സി . ബി . 
യുടെ നിർമ്മാണം - രൂപ് 14,00,000 

35, 000 
48 / 2009- 10 - ടി കോഡൂർ പഞ്ചായത്തിലെ 
ഒറ്റത്തറ എന്ന സ്ഥലത്ത് വേങ്ങച്ചിറയുടെ 
മേൽഭാഗത്തും താഴെ ഭാഗത്തുമുള്ള പാർശ്വ 
സംരക്ഷണവും ചിറയുടെ റിപ്പയർ പ്രവൃത്തി 
കളും - രൂപ 15,00,000 

37 , 500 
49 / 2009 - 10 - ടി പുഴക്കാട്ടിരി പഞ്ചാ യ 
ത്തിലെ 14 -ാം വാർഡിൽ താഴത്തുചിറ വി . 
സി. ബി. 

യുടെ അടിയന്തിര റിപ്പയർ പ്രവൃത്തി 
കൾ രൂപ 11,20, 000 

28 ,000 
50 / 2009 - 10 - ടി പുഴ ക്കാട്ടിരി പഞ്ചാ യ 
ത്തിലെ 10 -ാം വാർഡിൽ കുനിയിൽതോട് വി. 
സി. ബി .യുടെ ടി - രൂപ 11 ,75,000 

29 , 400 
51/ 2009 - 10 - ടി പുഴക്കാട്ടിരി പഞ്ചായത്തിലെ 
8 -ാം വാർഡിൽ കണ്ണൻതിരുത്തിച്ചിറ വി. സി . 
ബി .യുടെ ടി - - രൂപ 12 ,75,000 

31,900 
52 / 2009 - 10 - ടി ഏലംകുളം പഞ്ചായത്തിലെ 
ചെറുകര എന്ന സ്ഥലത്ത് കക്കാട്ടുത്തോടു 
ചിറ വി . സി. ബി.യുടെ ടി - രൂപ 14 ,80,000 

37, 000 
53 / 2009 - 10 - ടി മക്കരപ്പറമ്പ് പഞ്ചായത്തിലെ 
കാച്ചിനിക്കാട് എന്ന സ്ഥലത്ത് ചെട്ടിയാര 
ങ്ങാടി ചിറ വി . സി . ബി .യുടെ ടി 
രൂപ് 13,20,000 

33, 000 
54 / 2009 - 10 - ടി തിരുനാവായ പഞ്ചാ യ 
ത്തിലെ മൂന്ന്, നാല് വാർഡുകളിൽപ്പെട്ട 
മുക്കിൽ ചിറ വി . സി . ബി .യുടെ ടി 
രൂപ 5,90,000 

14 , 800 
55/ 2009- 10 - ടി ഒഴൂർ പഞ്ചായത്തിലെ 8 -ാം 
വാർഡിൽ തരുവണ്ണിനിലം തോടിനു കുറുകെ 
ട്രാക്ടർ കൾവർട്ടിന്റെ നിർമ്മാണവും തരുവ 

37 ,500 
ണ്ണിനിലം വി. സി . ബി .യുടെ ടി -- രൂപ 15,00,000 
56 / 2009 - 10 - ടി തിരുനാവായ പഞ്ചാ യ 
ത്തിലെ 10 -ാം വാർഡിൽ ചീർപ്പുകുണ്ട് വി . 
സി. ബി .യുടെ ടി - രൂപ 5,40 ,000 

13, 500 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 4, 8, 11 
ഇവയ്ക്ക് രൂപ 2,300 + വാറ്റ്, ക്രമനമ്പർ 3 - ന് രൂപ 2,100 + വാറ്റ്, 
ക്രമ നമ്പർ 5 - ന് രൂപ 1, 700 + വാറ്റ്, കമനമ്പർ 6 - ന് രൂപ 
1,800 + വാറ്റ്, ക്രമനമ്പർ 7 - നും 9- നും രൂപ 2,000 + വാറ്റ്, ക്രമനമ്പർ 
10 - ന് രൂപ 1,200 + വാറ്റ്, ക്രമനമ്പർ 12 - ന് രൂപ 1,100 + വാറ്റ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
എം . വി . ഐ . പി . സബ് 
ഡിവിഷൻ നമ്പർ 7 , 
മൂവാറ്റുപുഴ. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


10 


11 


നമ്പർ ഡി3 - ടി.എൻ. 5/ 2009- 10. 

2009 നവംബർ 18. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി മലപ്പുറം ചെറുകിട ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള അംഗീകൃത കരാറു 
കാരിൽനിന്നും മുദ്രവച്ചതും പ്രവൃത്തിയുടെ പേര് പുറത്ത് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ മൽസരാടി 
സ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിക്കുന്നു . ദർഘാസുകൾ 
22 - 12 - 2009, 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3.30 - ന് തൽസമയം ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസുകൾ രജിസ്ട്രേഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് എന്നിവ 
വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. കൊറിയർ സർവ്വീസിൽ 
അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോ മറ്റോ കാലതാമസം 
വന്നാൽ ഡിപ്പാർട്ട്മെന്റ് യാതൊരു വിധ ഉത്തരവാദിത്വവും 
ഏറ്റെടു ക്കു ന്ന ത ല്ല . ദർ ഘാ സിന്റെ കാലാ വധി അ ത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം വരെ ആയിരിക്കും. 


12 


558 


KERALA GAZETTE 


[PART III 


പുനർ ദർഘാസ് നമ്പർ - 12 / 2009 - 10 . 


നിർമ്മാണ കാലാ വധി - കമ ന മ്പർ 1 - നും 3 - നും 
12 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

കരാ റു കാ രുടെ വിഭാഗം " സി യും അ തിന് 
മുകളിലും. 

- ദർഘാസ് ഫോറ ങ്ങളും മറ്റു വി വ ര ങ്ങളും 
എക് സി ക ട്ടീവ് എഞ്ചി നീ യ റുടെ ഓഫീസിൽനിന്നും 
19 - 12- 2009 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ 
വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം അന്യോന്യം കൈമാറാൻ 
പാടുള്ളതല്ല. ദർഘാസ് ദിവസം നിശ്ചിത സമയം വരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച 
ജലവിഭവ വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. ദർഘാസിനോടൊപ്പം 50 രൂപ 
യുടെ ( അ ൻ പത് രൂപ) മുദ്രപത്രത്തിൽ പിലി മി നറി 
എഗ്രിമെന്റും ടി . ആർ. 5 രസീതോ അതിന്റെ ഫോട്ടോ 
കോപ്പിയോ വയ്ക്കാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ 
അന്വേഷിക്കാവുന്നതാണ്. 


പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും 
കൊയിലാണ്ടി താലൂക്കിലെ ചെറുകിട ജലസേചന വകുപ്പ് 
കാര്യാ ല യ ത്തിന്റെ വാർഷിക അറ്റകുറ്റ പ്പ ണി കൾ 
2009 - 10 - രൂപ 19,648. 

നിരതദ്രവ്യം - രൂപ 500. 
പ്രമാണത്തിന്റെ വില - രൂപ 300 + വാറ്റ്. 
പ്രവർത്തിയുടെ കാലാവധി - 1 മാസം. 


ദർ ഘാസ് പമാണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങ ളും 
കൊയിലാണ്ടി ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ആഫീസിൽ നിന്നും ദർഘാസ് 
ദിവസത്തിന്റെ മൂന്നുദിവസം മുൻപുമുതൽ അന്നേദിവസം 1 
മണി വരെ രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


( ഒപ്പ്) 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
മലപ്പുറം- 676 505. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


- കരാറു കാർ ടെണ്ടർ സമർപ്പിക്കു മ്പോൾ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്ന നിരതദ്രവ്യ 
ങ്ങൾ അടക്കം ചെയ്യാത്തവ നിരസിക്കുന്നതായിരിക്കും. പ്ലഡ്ജ് 
ചെയ്യാനുളള ഫോറം അനുവദനീയമല്ല . 

-- ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ദർഘാസ് ഫോറ ങ്ങൾ കരാറു കാ രൻ കൈമാറാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില അടച്ചുകഴിഞ്ഞാൽ 
യാതൊരു കാരണവശാലും തുക മടക്കി കൊടുക്കുന്നതല്ല. 
ആവശ്യമായ നിരതദവ്യം കെട്ടിവയ്ക്കാത്തതും 50 രൂപ 
(അൻപതു രൂപ)യുടെ മുദ്രപത്രത്തിലുളള പ്രാഥമിക ഉടമ്പടി 
ഇല്ലാത്തതുമായ എല്ലാ ദർഘാസുകളും നിരസിക്കുന്ന തു 
മായിരിക്കും. കേരള ജലവിഭവ വകുപ്പിലെ ദർഘാസുകളെ 
- സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധകമായിരിക്കും. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ടി 1/ 2009 - 10 . 


2009 നവംബർ 21. 


കേരള ഗവർണ്ണർക്കു വേണ്ടി കൊയിലാണ്ടി ചെറുകിട 
ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃ ത്തി ക്കു വേണ്ടി 22 - 12 - 2009 - ന് 
വൈകുന്നേരം 4 മണി വരെ നിശ്ചിത യോഗ്യതയുള്ള കരാറു 
കാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 4.30- ന് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥൻമാരോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


- ( ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കൊയിലാണ്ടി. 

എഞ്ചിനീയർ. 


